29 


( 5 ) 


KOTTAYAM DISTRICT 


നമ്പർ സി1-1846 / 2021 . 


2021 ഫെബ്രുവരി 2 . 


Meenachil Taluk 


പരസ്യം 


( 1 ) 


നമ്പർ സി2-542 / 2021 . 


2021 ഫെബ്രുവരി 2 . 


മാ വ ലി ക്ക ര താ ലൂ ക്കിൽ 

കറ്റാനം വില്ലേജിൽ 
ഭരണിക്കാവ് വടക്കും മുറിയിൽ കാവിന്റെ വടക്കതിൽ വീട്ടിൽ 
ശാന്ത മ്മ , സി . 13-9-2019 -ൽ മരിച്ചു പോയിട്ടു ള ള തി നാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേ തയുടെ മകൻ ടിയിൽ രതീഷ് കുമാർ , വി . 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിൻമേൽ കറ്റാനം വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തി വരുത്തിയ രേഖകൾ 
പരിശോധിച്ചതിൽ നിന്നും പരേതയുടെ നിയ മ പ ര മായ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് കാണുന്നു . 


കോട്ടയം ജില്ല യിൽ മീനച്ചിൽ താലൂക്കിൽ ളാലം 
വില്ലേജിൽ കിഴ ത ടി യൂർ ക ര യിൽ നെല്ലിക്കൽ വീട്ടിൽ 
ഫെലിക്സ് ജോസഫ് എന്നയാൾ 29-12-2020 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 

സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിക്ക പ്പെട്ട 
അപേക്ഷയിൽ ളാലം വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാ രണ് നട ത്തി യ തിൽ പര തന് 

താഴെ പ റ യു ന്ന 
അവകാശികൾ ഉള്ളതായി കാണുന്നു . 


അവകാശ 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


45 


പേര് 


വയസ് 


2 


44 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


3 


43 


1 


ഭാര്യ 


55 


സെലീന സിറിയക് 
ഫെർലി ഫെലിക്സസ് 


2 


മകൾ 


25 


ബിജി , എസ് . 

മകൾ 
രതീഷ്കുമാർ , വി . 

മകൻ 
ബിന്ദുറാണി , എസ് . 

മകൾ 
പ്രേ തയുടെ ഭർത്താവ് , മാതാ പിതാക്കൾ എന്നി വർ 
ജീവിച്ചിരിപ്പില്ല . ആകയാൽ പരേതയുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് മുകളിൽ പറഞ്ഞ 3 പേരും 
മാത്രമാണ് പരേതയുടെ നിയമാനുസൃത അവകാശികൾ 
എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യ 
തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരാകേണ്ടതാണ് . തപാൽമാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


3 


അലീന മരിയ ഫെലിക്സസ് 


19 


9 3 


ആയ തി നാൽ ടി ആ വ ശ്യ ത്തി ലേക്കുള്ള പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണ് 
എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം 
അറിയിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് ശേഷവും തപാൽ 
മാർഗ്ഗ വും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങളും പരാ തി കളും 
സ്വീകരിക്കുന്നതല്ല . 


( 6 ) 
നമ്പർ സി1-1849 / 2021 . 

2021 ഫെബ്രുവരി 2 . 
മാവേ ലി ക്കര താലൂക്കിൽ മാവേലിക്കര വില്ലേജിൽ 
കൊറ്റാർകാവ് മുറി യിൽ 

ആ ശീർ വാദ് 

വീട്ടിൽ 
കെ . പ്രതാപചന്ദ്രൻ പിള്ള 21-6-2020 - ൽ മരിച്ചുപോയിട്ടുള്ളതിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ ടിയിൽ ലീലാമ്മ പ്രതാപചന്ദ്രൻപിള്ള 
ബോധിപ്പിച്ചു വന്ന അപേക്ഷയിൻമേൽ മാവേലിക്കര വില്ലേജ് 
ആഫീസർ മുഖേന അവകാശ വിചാരണ നടത്തി വരുത്തിയ 
രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേതന്റെ നിയമപരമായ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് കാണുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


( 2 ) 
നമ്പർ സി2-13883 2019 . 

2021 ഫെബ്രുവരി 2 . 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ ഈരാറ്റുപേട്ട 
വില്ലേജിൽ തല പ്പലം ക ര യിൽ പുതു വാ യിൽ വീട്ടിൽ 
വിജ യ കു മാ രൻ നായർ എന്ന യാൾ 6 -2 -2014 -ൽ 
മടഞ്ഞിട്ടുള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി സമർപ്പിക്ക പ്പെട്ട 
അപേക്ഷയിൽ ഈരാറ്റുപേട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ പരേതന് താഴെപ്പറയുന്ന 
അവകാശികൾ ഉള്ളതായി കാണുന്നു . 


മര ണ 


ബന്ധം 


1 


77 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ഭാര്യ 
മകൾ 


ലീലാമ്മ പ്രതാപചന്ദ്രൻപിള്ള 
പഭ പ്രതാപചന്ദ്രൻപിള്ള 
പ്രിയ പ്രതാപചന്ദ്രൻപിള്ള 


കമ 
നമ്പർ 


2 


46 


ബന്ധം 


3 


43 


1 


57 


ആനന്ദവല്ലിയമ്മ , കെ . എൻ . 
രഞ്ജു വി . നായർ 
രമ്യ വി . നായർ 


ഭാര്യ 
മകൾ 


2 


35 


3 


32 


3 3 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
പരേ തന്റെ പേരി ലു ള്ള വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്ക് 
ഹാജ രാക്കു ന്ന തിന് മുകളിൽ പറഞ്ഞ 3 പേർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് തെളിയിക്കുന്ന 
ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം 

ഈ പരസ്യതീയതി മുതൽ 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് . 
തപാൽ മാർഗ്ഗ മായും കാലാ വധി കഴിഞ്ഞും ലഭിക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആ യത് 


30 


ആയ തി നാൽ ടി ആ വ ശ്യ ത്തി ലേക്കുള്ള പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണ് 
എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം 
അറിയിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് ശേഷവും തപാൽ 
മാർഗ്ഗവും ലഭി ക്കു ന്ന ആ ക്ഷേ പ ങ്ങളും പരാ തി കളും 
സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
മാവേലിക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz . No. 23 / 2021 / DTP ( CLR - Supplement ) . 


191 


30 


( 2 ) 


നമ്പർ സി2-5164 / 2020 . 


2021 ഫെബ്രുവരി 4 . 


( 3 ) 
നമ്പർ സി2-543 / 2021 . 

2021 ഫെബ്രുവരി 2 . 
കോട്ടയം ജില്ല യിൽ 

മീന ച്ചിൽ 

താ ലൂ ക്കിൽ 
കാണക്കാരി വില്ലേജിൽ കടപ്പൂർ കരയിൽ ഇരുപ്പേൽ വീട്ടിൽ 
ജോസഫ് സെബാസ്റ്റ്യൻ എന്നയാൾ 22-12-2020 - ൽ മരണമടഞ്ഞി 
ട്ടുള്ള താണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന തിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിക്ക പ്പെട്ട 
അപേക്ഷ യിൽ കാണക്കാരി വില്ലേജാഫീ സർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ പരേതന് താഴെപ്പറയുന്ന 
അവകാശികൾ ഉള്ളതായി കാണുന്നു . 
കമ് പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


കാഞ്ഞി രപ്പള്ളി താലൂക്കിൽ ഇടിക്കുന്നം വില്ലേജിൽ 
പാറത്തോട് പി . ഒ.യിൽ പുത്തൻവീട്ടിൽ അഷറഫ് , പി . എം . 
s / o മീരാൻ എന്നയാൾ 28-3-2019 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ള 
താണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് 
പരേതന്റെ മകൻ ഹംസത്ത് , പി . എ . , പുത്തൻവീട്ടിൽ വീട് , 
പാറത്തോട് പി . ഒ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ ഇടക്കുന്നം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അനന്തരാവകാശികൾ താഴെ പേര് ചേർത്തിട്ടുള്ളവർ 
മാത്രമാണെന്ന് അറിയുന്നു . 


ബന്ധം 


1 


42 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


മകൾ 


കമ 
നമ്പർ 


9 


ബന്ധം 


3 


6 


1 


സലീന 


ഭാര്യ 


52 


2 


ഹംസത്ത് , പി . എ . 


മകൻ 


30 


ഫാത്തിമ ബീവി 


മകൾ 


28 


തുളസി റാണി അഗസ്റ്റിൻ ഭാര്യ 
ജുവൽ മരിയ ജോസഫ് 
ജോയൽ ജോസഫ് സെബാസ്റ്റ്യൻ മകൻ 
ആയ തി നാൽ ടി ആ വ ശ്യ ത്തി ലേക്കുള്ള പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണ് 
എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം 
അറിയിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് ശേഷവും തപാൽ 
മാർഗ്ഗ വും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങളും പരാ തി കളും 
സ്വീകരിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
മീനച്ചിൽ . 

തഹശീൽദാർ . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാ 
വ കാ ശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞി രപ്പള്ളി തഹ ശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത തീയതിക്ക് ശേഷമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Kanjirappally Taluk 


പരസ്യം 


( 3 ) 
നമ്പർ സി2-5821 / 2020 . 

2021 ഫെബ്രുവരി 4 . 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി തെക്ക് വില്ലേജിൽ 
ക ന ക പ്പലം 

പി . ഒ . യിൽ മ ന യ ത്തു മാ ലിൽ വീട്ടിൽ 
എം . എം . ദാനിയേൽ s / o എം . പി . മത്തായി എന്ന യാൾ 
18-8-2016 - ൽ മര ണ പ്പെട്ടുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവ ശ്യ ങ്ങൾക്കായി ഹാജരാക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് പരേതന്റെ മകൻ 
ലിജു എം . ദാനിയേൽ , മനയത്തുമാലിൽ വീട് , കനകപ്പലം പി . ഒ . 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ എരുമേലി തെക്ക് വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പരേതന്റെ 
അ ന ന്തരാവകാശികൾ 

പേര് ചേർത്തിട്ടു ള്ള വർ 
മാത്രമാണെന്ന് അറിയുന്നു . 


താഴ 


പേര് 


വയസ് 


( 1 ) 
നമ്പർ സി2-4713 / 2020 . 

2021 ഫെബ്രുവരി 4 . 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി വടക്ക് വില്ലേജിൽ 
പുഞ്ച വ യൽ പി . ഒ . - യിൽ 

പൂ ത് ക്കു ഴി യിൽ വീട്ടിൽ 
പി . ഒ . കുട്ടപ്പൻ s / o ഓമൽ എന്നയാൾ 1-8-2020 - ൽ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കു 
ന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും 
കാണിച്ച് പരേതന്റെ ഭാര്യ ഗീത കുട്ടപ്പൻ , പൂതക്കുഴിയിൽ വീട് , 
പുഞ്ചവയൽ പി . ഒ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ എരുമേലി 
വടക്ക് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അനന്തരാവകാശികൾ താഴെ പേര് ചേർത്തിട്ടുള്ളവർ 
മാത്രമാണെന്ന് അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
ഗീത കുട്ടപ്പൻ 

ഭാര്യ 
ശാഖിപിയ , പി . കെ . 
ശാനുപ്രിയ , പി . കെ . 

( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം കാഞ്ഞിരപ്പള്ളി തഹശീൽദാർക്ക് 
രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് 
തപാലിലോ ലഭിക്കുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


65 


1 


56 


ലക്ഷ്മിക്കുട്ടി ദാനിയേൽ 
ലിജു എം . ദാനിയേൽ 
ലിൻസി എം . ദാനിയേൽ 


ഭാര്യ 
മകൻ 


2 


42 


2 


മകൾ 


28 


3 


മകൾ 


38 


3 


24 


33 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പത്തന്റെ അനന്തരാവകാശികൾ 
എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം കാഞ്ഞിരപ്പള്ളി 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയതിക്ക് 

തപാലിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ശേഷമാ 


ശേഷമോ 


192 


Salim A 


Digitally signed by Salim A 
Date : 2021.07.20 15:05:19 
+ 05'30 ' 


